O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part IV 


Miscellaneous Notifications 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


1 


പുത്തൻകുരിശ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 


2021 സെപ്റ്റംബർ 1 . 


എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ആരക്കുഴ വില്ലേജിൽ ആരക്കുഴ കരയിൽ 


മണിയാട്ട് എന്ന വീട്ടിൽ താമസിച്ചു വന്നിരുന്നതും മണിയാട്ട് എന്നു കൂടി വീട്ടു പേരുള്ള വടക്കേ 


മണിയാട്ട് വീട്ടിൽ കുര്യോക്കോ മകനുമായിരുന്ന ശ്രീ . ജോൺ എന്നയാൾ 6-7-1993 - ൽ എഴുതി വെച്ചിരുന്ന 


ഒരു വിൽപ്പത്രം ടിയാന്റെ മരണശേഷം വിൽപ്പത്ര പ്രകാരം അവകാശം സിദ്ധിച്ച ആരക്കുഴ വില്ലേജിൽ 


ആരക്കുഴ കരയിൽ മണിയാട്ട് വീട്ടിൽ വർക്കി മകൻ തങ്കച്ചൻ എന്നയാൾ മേപ്പടി വില്പ്രതം രജിസ്റ്റർ ചെയ്തു 


കിട്ടുന്നതിലേക്കായി 2021 ആഗസ്റ്റ് മാസം പതിനാറാം തീയതി ഈ ഓഫീസിൽ ഹാജരാക്കിയിട്ടുള്ളതും 


വിൽപത് കർത്താവായ ശ്രീ . ജോൺ എന്നയാൾ 14-8-1994 - ൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽവെച്ച് 


മരിച്ചുപോയിട്ടുള്ളതായി മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി മൊഴി നൽകിയിട്ടുള്ളതും 


ടി വിൽപത്രം ഈ ഓഫീസിൽ മൂന്നാം പുസ്തകം പി . 112021 -ാം നമ്പരായി വിചാരണ നടപടികൾക്കായി 


സ്വീകരിച്ചിട്ടുള്ളതുമാണ് . പ്രസ്തുത വില്പ്രതം സംബന്ധിച്ചുള്ള ആദ്യ വിചാരണ ഈ ഓഫീസിൽ വെച്ച് 


2021 -ാമാണ്ട് നവംബർ മാസം 22 -ാം തീയതിയോ ടി ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായി 


പ്രഖ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമോ പകൽ 11 മണിക്ക് നടത്തുന്നതിനായി 


തീരുമാനിച്ചിട്ടുള്ളതുമാണ് . മേൽ പറഞ്ഞ വിൽപതം വിചാരണ ചെയ്ത് രജിസ്റ്റർ ചെയ്തുകൊടുക്കുന്നതിന് 


ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുള്ളപക്ഷം ഈ ഓഫീസിൽ നേരിട്ടോ നിയമപ്രകാരം 


അധികാരപ്പെടുത്തിയ പ്രതിനിധിയെ ചുമതലപ്പെടുത്തിയോ ഹാജരായി രേഖാമൂലം മൊഴിയും തെളിവും 


നൽകേണ്ടതും അല്ലാത്ത പക്ഷമോ അതിനു ശേഷമോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങളോ പരാതികളോ 


അ 


ഗൗനിക്കുന്നതല്ലാത്തതും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ പൂർത്തീകരിച്ച് 


തീർപ്പു കൽപ്പിക്കുന്നതാണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


( ഒപ്പ് ) 
സബ് രജിസ്ട്രാർ . 


പുത്തൻകുരിശ് , 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.12 04:20:25 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


